26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


623 





THRISSUR DISTRICT 
Thrissur Taluk 


പരസ്യം 


() 


നമ്പര്‍ എ4-19198/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, വെള്ളപ്പായ വില്ലേജില്‍ വെള്ളപ്പായ 
ദേശത്ത്‌ വീട്ടില്‍ സി. സുശീല 
0 റ്റി. വി. വേലായുധന്‍ എന്നവര്‍ 19-8-2020-90 MIMO) 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


തെക്ക ഞ്ചേരി വി. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബാലച്ച്ദ്രന്‍ മകന്‍ 62 
2 ഉഷ വസന്തകുമാര്‍ മകള്‍ 59 
3 ഗീത [ി 56 
4 ജയച്ച്ന്രന്‍ മകന്‍ 53 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 30 ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ദിവസത്തിനകം 


(2) 


നമ്പര്‍ എ4-19208//2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, എടക്കുളത്തൂര്‍ വില്ലേജില്‍ 
പോന്നോര്‍ ദേശത്ത്‌ പോന്നോര്‍ വീട്ടില്‍ പി. എന്‍. ശ്രീധരന്‍ 
8/0 പി. ആര്‍. നാണു എന്നയാള്‍ 23-12-2019-ാം തീയതിയില്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലളിതാംബിക ഭാരൃ 64 

2 വിവേക്‌, പി. എസ്‌. മകന്‍ 40 

3 വിനീത, പി. എസ്‌. മകള്‍ 38 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 30 ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ദിവസത്തിനകം 


83 


(3) 


നമ്പര്‍ എ4-19199/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, വെള്ളപ്പായ വില്ലേജില്‍ വെള്ളപ്പായ 
ദേശത്ത്‌ കാട്ടാലപറമ്പില്‍ (കമലാലയം) വീട്ടില്‍ 
കെ. എന്‍. സിദ്ധാര്‍ത്ഥന്‍ 8/0 നാരായണന്‍ എന്നയാള്‍ 
21-4-2020-ഠാം൦ തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ൃമാണെന്ന്‌ 
കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ ഓഫീസില്‍ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികള്‍ എന്ന്‌ അറിവായിരിക്കൂന്നു. 


അവകാശ 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സതി ഭാര്യ 74 
2 പ്രസാദ്‌ മകന്‍ 54 
3 പ്യാരി മകള്‍ 51 
4 പ്രിയ മകള്‍ 49 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ .്രസിദ്ധപ്പെടുത്തി 30 ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ദിവസത്തിനകം 


കാലാവധി കഴിഞ്ഞും തപാല്‍ 


(4) 


നമ്പര്‍ എ4-18897/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, കാരമുക്ക്‌ വില്ലേജില്‍ കാരമുക്ക്‌ 
ദേശത്ത്‌ ആളൂര്‍ കൊക്കന്‍ വീട്ടില്‍ വര്‍ക്കി,എ. വി. 
8/0 വറീത്‌ എന്നയാള്‍ തീയതിയില്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ അപേക്ഷ ബോഗധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷ 
(പകാരം വില്ലേ ജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


21-5-2011- 90 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കൊച്ചുത്രേസ്യ ഭാര്യ 83 

2 തോമസ്‌ മകന്‍ 54 

3 വിന്‍സി മകള്‍ 49 

4 ലൂവിസ്‌ മകന്‍ 46 

5 ആലീസ്‌ മകള്‍ 42 

6 ജോണ്‍സണ്‍ മകന്‍ 40 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ .്പസിദ്ധപ്പെടുത്തി 30 ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ദിവസത്തിനകം 


കാലാവധി കഴിഞ്ഞും തപാല്‍ 


624 


KERALA GAZETTE 


[Parr II 





(5) 


നമ്പര്‍ എ4-18896/2020. 2019 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, കാരമുക്ക്‌ വില്ലേജില്‍ കാരമുക്ക്‌ 
ദേശത്ത്‌ ചാലിശ്ശേരി വളപ്പില വീട്ടില്‍ മേരി തോമക്കുട്ടി 
൮/0 തോമക്കുട്ടി എന്നവര്‍ 5-12-2016-ഠാം തീയതിയില്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷ 
(പകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന വരാണ്‌ അവകാശികളെന്ന്‌ 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജെസ്സി മകള്‍ 57 
2 ഫിലോമിന മകള്‍ 54 
3 ജോസ്‌ മകന്‍ 52 
4 ജെസീന്ത മകള്‍ 47 
5 ഷ്വാജു മകന്‍ 43 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ര്പരസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ എ4-19008/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പീച്ചി വില്ലേജില്‍ പട്ടിക്കാട്‌ ദേശത്ത്‌ 
ചേണാല്‍ വീട്ടില്‍ മേരി വര്‍ഗ്ഗീസ്‌ ൪/0 വര്‍ഗീസ്‌, സി. എം. 
എന്നവര്‍ 17-1-2015-ഠാ൦ തീയതിയില്‍ മരിച്ചിട്ടുള്ള താകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ 
കാണിച്ച്‌ ടിയാളൂടെ അവകാശികള്‍ ഈ ഓഫീസില്‍ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താകുന്നു. അപേക്ഷ പ്രകാരം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വര്‍ഗ്ഗീസ്‌ ഭര്‍ത്താവ്‌ 65 
2 ജിന്‍സി വര്‍ഗ്ഗീസ്‌ മകള്‍ 41 
3 എല്‍ദോ വര്‍ഗ്ഗീസ്‌ മകന്‍ 37 
4 എഐനു വര്‍ഗ്ഗീസ്‌ മകള്‍ 35 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


84 


(7) 


നമ്പര്‍ എ4-19064 /2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, മണലൂര്‍ വില്ലേജില്‍ കാഞ്ഞാണി 
ദേശത്ത്‌ അമ്പലത്തുംപാറ വീട്ടില്‍ വിജയന്‍, പി. കെ. 
8/0 കുട്ടപ്പന്‍ എന്നയാള്‍ 10-8-2020-ഠം തീയതിയില്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലില്ലി വിജയന്‍ ഭാര്യ 56 

2 നീതു വിജയന്‍ മകള്‍ 26 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ .്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


MAUB ag)4-19063 /2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, മണലൂര്‍ വില്ലേജില്‍ മണലൂര്‍ ദേശത്ത്‌, 
ചാലിശ്ശേരി വീട്ടില്‍ ആന്റണി, സി. ഒ. 8/0 ഓഈസേഫ്‌ 
എന്നയാള്‍ 26-11-2019-0൦ തീയതിയില്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 റോസി ആന്റണി ഭാര്യ 78 

2 ബെന്നി ആന്റണി മകന്‍ 54 

3 ബിന്ദു മകള്‍ 48 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ .്പരസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


625 





(9) 


നമ്പര്‍ എ4-19119/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, വടക്കുംമുറി വില്ലേജില്‍ 
പെരിങ്ങോട്ടുകര ദേശത്ത്‌ തണ്ടാശ്ശേരി വീട്ടില്‍ താരാബായ്‌ 
റ്റി. കെ. ബാലകൃഷ്ണന്‍ എന്നവര്‍ 25-1-2014-ഠം 
തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷ പ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷ സുരേഷ്‌ മകള്‍ 66 


2 മാധവി ജിനു മരണപ്പെട്ട 


മകന്‍ ജിനദേവന്റെ മകള്‍ 38 


ദ ബാലകൃഷ്ണന്‍ മരണപ്പെട്ട മകന്‍ 


ഉണ്ണികൃഷ്ണന്‍ ഉണ്ണികൃഷ്ണന്റെ മകന്‍ 40 
4 രുഗ്മിണി മരണപ്പെട്ട മകന്‍ 
ഉണ്ണികൃഷ്ണന്‍ ഉണ്ണികൃഷ്ണന്റെ മകള്‍ 38 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ എ4-19111/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പാലിശ്ശേരി വില്ലേജില്‍ പാലയ്ക്കല്‍ 
ദേശത്ത്‌ മൂഞ്ഞേലി വീട്ടില്‍ എം. എ. ദേവസ്സി s/o അന്തപ്പന്‍ 
എന്നയാള്‍ 20-2-2020-ാം തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലില്ലി ഭാര്യ 70 

2 സെജി (Seji) മകള്‍ 49 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


Gaz. No. 4/2021/DTP (CLR). 


85 


(ന 


നമ്പര്‍ എ4-19207/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, എടക്കുളത്തൂര്‍ വില്ലേജില്‍ പോന്നോര്‍ 
ദേശത്ത്‌ പുത്തൂര്‍ വീട്ടില്‍ പി. ആര്‍. ജോസ്‌ 8/0 റപ്പായി 
എന്നയാള്‍ 6-12-2019-ാം തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജിസ്സി ജോസ്‌ ഭാര്യ 52 
Tm 
2 മിന്ന ജോസ്‌ മകള്‍ 23 
3 സജിത്ത്‌ ജെ. പുത്തൂര്‍ മകന്‍ 22 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എ4-19137/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, തൃശ്ശൂര്‍ വില്ലേജില്‍ കോട്ടപ്പുറം ദേശത്ത്‌ 
8 8. മൂകാംബിക, രീ ശക്തി അപ്പാര്‍ട്ട്‌ മെന്റില്‍ വീട്ടില്‍ 
കൃഷ്ണകുമാര്‍, സി. 8/0 ഗോപാലകൃഷ്ണ വാര്യര്‍ 
എന്നയാള്‍ 12-1-2019-ാ൦ തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടൂള്ളതാകുന്നു. 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അപേക്ഷപ്രകാരം വില്ലലേ ജാഫീസര്‍ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജലജ, എ. എസ്‌. ഭാര്യ 57 

2 കൃഷ്ണ മകള്‍ 35 

3 പാര്‍വ്വതി [ി 25 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


626 


KERALA GAZETTE 





(13) 


നമ്പര്‍ എ4-19196/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പെരിങ്ങാവ്‌ വില്ലേജില്‍ പെരിങ്ങാവ്‌ 
ദേശത്ത്‌ തറയില്‍ വീട്ടില്‍ കൃഷ്ണന്‍കുട്ടി ട/ഠ വേലായുധന്‍ 
എന്നയാള്‍ 28-5-2020-ാ൦ തീയതിയില്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 തങ്കം സഹോദരി 73 

2 ച്രദ്രന്‍ സഹോദരന്‍ 70 

3 മോഹനന്‍ s 67 

4 ബേബി സഹോദരി 61 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ എ4-19120/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, കിഴക്കുംമുറി വില്ലേജില്‍ 
പാണ്ടാരിക്കല്‍ വീട്ടില്‍ 


രാധാകുമാരി, പി. എസ്‌. 7/0 രാജരത്നം, പി. കെ. എന്നവര്‍ 


പെരിങ്ങോട്ടുകര ദേശത്ത്‌ 
17-5-2018-ഠാം തീയതിയില്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലത രാജ്‌ മകള്‍ 62 
2 കലാ രാജ്‌ ം 56 
3 ജഗദീശ്‌ രാജ്‌ മകന്‍ 54 


4 ജീവന്‍ രാജ്‌ മരണപ്പെട്ട മകന്‍ 


പ്രദീപ്‌ രാജിന്റെ മകന്‍ 31 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ര്പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


86 


[Part III 

(15) 
MAUS ag)4-17451/2020. 2020 ഒക്ടോബര്‍ 9. 
തൃശ്ശൂര്‍ താലൂക്ക്‌, കിഴക്കുംമുറി വില്ലേജില്‍ 
പെരിങ്ങോട്ടുകര ദേശത്ത്‌ പാണ്ടാരിക്കല്‍ വീട്ടില്‍ 


ദിലീപ്‌ രാജ്‌, പി. 5/0 രാജരത്നം, പി. കെ. എന്നയാള്‍ 
11-1-2014-ാം തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലത രാജ്‌ സഹോദരി 62 
2 കലാ രാജ്‌ ി 56 
3 ജഗദീശ്‌ രാജ്‌ സഹോദരന്‍ 54 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(൪) 


നമ്പര്‍ എ4-18931/2020. 2020 ഒക്ടോബര്‍ 9. 


തൃശ്ശൂര്‍ താലൂക്ക്‌, ഒല്ലൂക്കര വില്ലേജില്‍ പ്രണവം നഗര്‍ 
ദേശത്ത്‌ പാരൂര്‍ പുത്തന്‍ വിട്ടില്‍ ഉദയം രാജ്രേന്ദ പ്രസാദ്‌, ആര്‍. 
8/0 രാമകൃഷ്ണന്‍ നായര്‍ എന്നയാള്‍ 29-5-2020-90 
തീയതിയില്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ 


സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 


അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടൂള്ളതാകുന്നു. 
മുഖാന്തിരം 


അപേക്ഷപ്രകാരം വില്ലലേ ജാഫീസര്‍ 


അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശ്രീദേവി, എസ്‌. ഭാര്യ 51 

2 ആകാശ്‌, ആര്‍. മകന്‍ 25 


3 ആദിത്യന്‍, ആര്‍. [ി 18 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 


ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 





26th Jan. 2021] COMMISSIONERATE OF LAND REVENUE 627 
(17) പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ എ4-19270/2020. 2020 ഒക്ടോബര്‍ 12. ബന്ധ 
തൃശ്ശൂര്‍ താലൂക്ക്‌, ഒല്ലൂര്‍ വില്ലേജില്‍ ഒല്ലൂര്‍ ഈനാശു പിതാവ്‌ 68 


ദേശത്ത്‌ കണ്ണംമ്പൂഴ വീട്ടില്‍ ചാക്കുണ്ണി 5/0 ദേവസി 
എന്നയാള്‍ 16-2-2010-ാ൦ തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ Gold മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 റിന്റോ ചാക്കോ മകന്‍ 35 

2 റീജന്‍ ചാക്കോ + 39 

3 റീന ഭാര്യ 65 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(18) 


Mae ag)4-19249/2020. 2020 ഒക്ടോബര്‍ 12. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പുറനാട്ടുകര വില്ലേജില്‍ പുറനാട്ടുകര 
ദേശത്ത്‌ നടുവില്‍ പുരയ്ക്കല്‍ വീട്ടില്‍ വല്‍സല രാജന്‍ w/o 
രാജന്‍ എന്നവര്‍ 3-8-2019-ാം൦ തീയതിയില്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ 
കാണിച്ച്‌ ടിയാളൂടെ അവകാശികള്‍ ഈ ഓഫീസില്‍ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താകുന്നു. അപേക്ഷപ്രകാരം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 തൃപ്തി എന്‍. രാജന്‍ മകന്‍ 42 


2 (്രഥ്വി എന്‍. രാജന്‍ 37 


മമ 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(19) 


നമ്പര്‍ എ4-19329/2020. 2019 ഒക്ടോബര്‍ 12. 


തൃശ്ശൂര്‍ താലൂക്ക്‌, തോളൂര്‍ വില്ലേജില്‍ പോന്നോര്‍ 
ദേശത്ത്‌ ചിരിയങ്കണ്ടത്ത്‌ വീട്ടില്‍ ഫെബിന്‍, സി. ഐ. 
s/o ഈനാശു, സി. കെ. എന്നയാള്‍ ട6-11-2019-ാം തീയതിയില്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശി ഈ 
ഓഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷ 
(പകാരം വില്ലേ ജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നയാളാണ്‌ അവകാശിയെന്ന്‌ 
അറിവായിരിക്കുന്നു. 


87 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. 


.്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(20) 


No. A4-16472/2019. 9th October 2020. 


Notice is hereby given to all to whom it may 
concern that Jyothi Dayanand w/o P. Dayanandan, 
Pallikkara House, Puranattukara, Puranattukara Village, 
Thrissur Taluk, Thrissur District, Kerala State has filed 
an application before this Office for a legal hiership 
certificate in respect of the legal heirs her husband 
P. Dayanandan, s/o Shankarankutty Nair, Pallikkara House, 
Puranattukara, Puranattukara Village, Thrissur Taluk, 
Thrissur District, Kerala, India who expired on 
19-1-2019. Enquiry conducted through the Village Officer, 
Puranattukara has revealed that the undermentioned are 
the legal heirs of late P. Dayanandan. 


SCHEDULE 
SI. Name of the Relationship with the Age 
No. legal heirs deceased 
1 Jyothi Dayanand Wife 33 
2 Divya Dayanand Daughter 28 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receving the claim. Objections, if any against the 
issuance of the said certificate should be filled in person 
before the undermentioned within 30 days from the date 
of publication of this notice in the Kerala Government 
Gazete. Belated application and those sent by post will 
not be considered. 


ക്വ) 


No. A4-25397/2020. Sth January 2021. 


Notice is hereby given to all to whom it may 
concern that Sujana w/o Venu, V. G., Vathiyath 
House, P. O. Anthikad, Anthikad Village, Thrissur Taluk, 
Thrissur District, Kerala State has filed an application 
before this Office for a legal hiership certificate in respect 
of the legal heirs her husband V. G. Venu 
s/o V. K. Gopalan, Vathiyath House, Anthikad Village, 
Thrissur Taluk, Thrissur District, Kerala, India who 
expired on 12-11-2020. Enquiry conducted through the 
Village Officer, Anthikad has revealed that the 
undermentioned are the legal heirs of late V. G. Venu. 


625 


KERALA GAZETTE 


[Parr II 





SCHEDULE 
SI. Name of the Relationship with the Age 
No. legal heirs deceased 
1 Sujana Wife 55 
2 Aswin, V. V. Son 34 
3 Anmu, V. V. Daughter 31 
4 Abhijith, V. V. Son 26 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receving the claim. Objections, if any against the 
issuance of the said certificate should be filled in person 
before the undermentioned within 30 days from the date 
of publication of this notice in the Kerala Government 
Gazette. Belated application and those sent by post will 


not be considered. 


22) 


No. A4-23792/2020. 12th November 2020. 


Notice is hereby given to all to whom it may 
concern that Lakshmi Karayil Sasi d/o Sasi, K. B., 
Karayil House, Vadookkara, Koorkenchery Village, Thrissur 
Taluk, Thrissur District, Kerala State has filed 
an application before this Office for a legal hiership 
certificate in respect of the legal heirs her father 
Sasi, K. B. s/o Balan, Villa No. 33, Karayil House, 
Vadookkara P. O.,  Koorkenchery Village, Thrissur Taluk, 
Thrissur District, Kerala, India who expired 
between 27-6-2020, 7. 45 p. m. and 28-6-2020, 9. 30 2. m. 
Enquiry conducted through the Village Officer, 
Koorkenchery has revealed that the undermentioned are 
the legal heirs of late Sasi, K. B. 


SCHEDULE 
SI. Name of the Relationship with the Age 
No. legal heirs deceased 
1 Lakshmi Karayil Sasi Daughter 28 
2 Navin Karayil Sasi Son 37 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receving the claim. Objections, if any against the 
issuance of the said certificate should be filled in person 
before the undermentioned within 30 days from the date 
of publication of this notice in the Kerala Government 
Gazette. Belated application and those sent by post will 


not be considered. 


Taluk Office, 
Thrissur. 


(Sd.) 
Tahsildar. 


88 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ എ4-16034/2019. 2020 ഡിസംബര്‍ 4. 


22-5-2018-ലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 21, (വാല്യം "/ി॥, 
പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ വിഭാഗത്തില്‍ 
പേജ്‌ നമ്പര്‍ 4529-ല്‍ പ്രസിദ്ധീകരിച്ച പരസൃത്തില്‍ 
അവകാശികളുടെ പട്ടികയില്‍ ക്രമനമ്പര്‍ 1ലെ അവകാശിയായ 
മകളുടെ പേര്‌ “ശാന്ത” എന്നതിനുപകരം “ശാന്തകുമാരി” 
എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
തൃശ്ശൂര്‍. 


(പ്പ) 


തഹശീൽദാർ. 


Chavakkad Taluk 


പരസ്യം 


() 


നമ്പര്‍ എ-10300/2020. 2020 ഡിസംബര്‍ 21. 


ചാവക്കാട്‌ താലൂക്ക്‌, മണത്തല വില്ലേജില്‍ 
മുസ്ലിം വീട്ടില്‍ മൂസ മകന്‍ അബു, എം. വി. എന്നയാള്‍ 
2756 -2018-ല്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. പരേതന്റെ പേരില്‍ 
ബാങ്കിലുള്ള ₹ 80,000 പിന്‍വലിക്കുന്നതിനായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആമിനകുട്ടി ഭാര്യ 64 
2 അബു ഷാജഹാന്‍ മകന്‍ 45 
3 ഷമീര്‍ 35 42 
4 അബു നവാസ്‌ ം 40 
5 ഫിറോസ്‌ ം 37 
6 ഷഫീക്ക്‌ ം 32 
(2) 
നമ്പര്‍ എ6-8793/2020. 2020 ഒക്ടോബര്‍ 30. 
ചാവക്കാട്‌ താലൂക്ക്‌, ഗുരുവായൂര്‍ വില്ലേജില്‍ 


പൊന്നരാശ്ശേരി വീട്ടില്‍ പി. കെ. ശ്രീധരന്‍ ഭാര്യ 
സുമംഗല, എന്‍. എന്നവര്‍ 17-4-2019-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. 
ടിയാളുടെ പേരിലുള്ള പെന്‍ഷന്‍ തുക പിന്‍വലിക്കുന്ന 
തിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ 
കാണിച്ച്‌ ടിയാളുടെ അവകാശികള്‍ ഈ ഓഫീസില്‍ ഒരു 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ എഴുതിയവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
രപസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


